PART IV 
Private Advertisements and Miscellaneous 

Notifications 


കൊച്ചി നഗരസഭ 
വിജ്ഞാപനം 


നമ്പർ സി . ഇ .ആർ.4 ( എ ) 11640/ 07 . 


| 2009 ഏപ്രിൽ 28. 


( ഡി ) 100 ച . മീറ്ററിന് മുകളിൽ 

വിസ്തീർണ്ണമുള്ള ഹോട്ടലുകൾ, 
റസ്റ്റോറന്റുകൾ, ഷോപ്പുകൾ 
എന്നിവയ്ക്ക് 


9, 110 രൂപ 


( ഇ ) 


- 1994- ലെ കേരള മുനിസിപ്പാലിറ്റീസ് ആക്റ്റ് സെക്ഷൻ 
232 പ്രകാ രവും സംസ്ഥാന സർക്കാരിന്റെ 23 - 6 - 2007 - ലെ 
ജി . ഒ. ( എം .എസ് .) 166/ 07 / ത . സ്വ . ഭ . വ ., 2 - 4 - 2008 - ലെ ജി. ഒ.( എം . എ 
സ്.) 104 /08 / ത . സ്വ . ഭ . വ ., 1- 1 - 2009 - ലെ ജി . ഒ . ( എം .എസ് .) 
7 / 09 / ത . സ്വ . ഭ. വ ., 2 - 1 - 2009 - ലെ ജി . ഒ. ( എം .എസ് .) 13 / 09/ ത . സ്വ . ഭ. 
വ . എന്നീ നമ്പർ സർക്കാർ ഉത്തരവുകൾ പ്രകാരവും കൊച്ചി 
നഗരസഭാ കൗൺസിൽ 24 - 4- 2009 - ലെ 15 -ാം നമ്പർ തീരുമാന 
പ്രകാരം 1-4- 2008 മുതൽ പ്രാബല്യത്തിൽ വരത്തക്കവിധത്തിൽ 
ചുവടെ വിവരിക്കും പ്രകാരം കൊച്ചിനഗരസഭ പരിധിയിലുള്ള 

കെട്ടിടങ്ങൾക്ക് തറവിസ്തീർണ്ണം അടിസ്ഥാനപ്പെടുത്തിയുള്ള 
വസ്തു നികുതി നിരക്ക് നിശ്ചയിച്ച് ഇതിനാൽ വിജ്ഞാപനം 
ചെയ്തുകൊള്ളുന്നു . 


ഓഫീസ്ഉപയോഗത്തിനുള്ള 
കെട്ടിടങ്ങൾ 


,, 80 രൂപ 


(എഫ്) 200 ച . മീറ്ററിന് മുകളിൽ 

വിസ്തീർണ്ണമുള്ള സൂപ്പർ 
മാർക്കറ്റുകൾ, ഷോപ്പിംഗ്മാളുകൾ , 130 രൂപ 


( ജി ) 


200 ച . മീറ്ററിന്താഴെ 
വിസ്തീർണ്ണമുള്ള സൂപ്പർ 
മാർക്കറ്റുകൾ, ഷോപ്പിംഗ് 
മാളുകൾ 


,, 80 രൂപ 


നികുതി പരിഷ്ക്കരണവുമായി ബന്ധപ്പെട്ട് പൊതുജന 
ങ്ങൾക്ക് എന്തെങ്കിലും വിധത്തിലുള്ളആക്ഷേപംഉണ്ടെങ്കിൽ 
ആയത് ഗസറ്റ് വിജ്ഞാപന തീയതി മുതൽ 30 ദിവസത്തിനകം 
നഗരസഭാ സെക്രട്ടറിക്ക് രേഖാമൂലം സമർപ്പിക്കേണ്ടതാണ്. 
നികുതി നിരക്കുകൾ ( വാർഷികം) 
1. വാസഗൃഹങ്ങൾക്ക് 
ച . മീറ്ററിന് 12 രൂപ 

( 1- 4 - 2008 മുതൽ പ്രാബല്യം) 


(എച്ച്) വ്യവസായാവശ്യങ്ങൾക്കുള്ള 

കെട്ടിടങ്ങൾ 


- ,, 80 രൂപ 


( ഐ ) ബി.എസ്.എൻ.എൽ. ടവറുകൾ 

സ്ഥാപിക്കുന്ന വേളയിൽ 
രൂപ് 


1 ലക്ഷം 


2. വാണിജ്യാവശ്യങ്ങൾക്കുള്ള 
കെട്ടിടങ്ങൾ 

(1- 4- 2008 മുതൽ പ്രാബല്യം) 


( എ ) ലോഡ്ജ്, അമ്യൂസ്മെന്റ് 

- പാർക്കുകൾഎന്നിവയ്ക്ക് 


ച . മീറ്ററിന് 50 രൂപ 


( ജെ ) ബി .എസ്.എൻ.എൽ. ഒഴികെ 

യുള്ള മൊബൈൽ ടവറുകൾക്ക് 
സ്ഥാപിക്കുന്ന വേളയിൽ 2 ലക്ഷം 
രൂപയും വർഷംതോറും 
പതിനായിരം രൂപ വസ്ത 
നികുതിയും 


( ബി ) തീയറ്റർ , കല്യാണമണ്ഡ 

പങ്ങൾ എന്നിവയ്ക്ക് 


| 3, 40 രൂപ 


( സി ) ഹോട്ടൽ, റസ്റ്റോറന്റുകൾ, 

ഷോപ്പുകൾ എന്നിവയ്ക്ക് 


,, 80 രൂപ 


നഗരസഭാകാര്യാലയം, 
കൊച്ചി. 


(ഒപ്പ്) 
സെക്രട്ടറി. 


ലേലദിവസം പൊതു അവധിയാണെങ്കിൽ തൊട്ടടുത്ത 
പ്രവർത്തി ദിവസം 11 .30 മണിക്ക് തന്നെ ലേലനടപടികൾ 
കൈക്കൊള്ളുന്നതായിരിക്കും. കാരണം കൂടാതെ ലേലം/ ടെണ്ടർ 
സ്ഥിരീകരിക്കുന്നതിനും സ്ഥിരീകരിക്കാതിരിക്കുന്നതിനും ഉള്ള 
അവകാശം നിയമവകുപ്പ് സെക്രട്ടറിയിൽ നിക്ഷിപ്തമാണ്. 


പി . സുരേഷ് കുമാർ, 

- അണ്ടർ സെക്രട്ടറി, 
നിയമവകുപ്പ് സെക്രട്ടറിക്കുവേണ്ടി. 


തിരുവനന്തപുരം. 


